SON 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 . MMI 
KL / TV ( N )/ 12 / 12 - 14 


GOVERNM 


കർ 


3 nuo 


VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ 


22nd May 2012 

2012 coŲ 22 
1st Jyaishta 1934 
1934 cajooo 1 


Veljo 57 


നമ്പർ 


PART III 


Police Department 


SHORT TENDER NOTICE 


No . C1 - 2601 (A )/FSL /2011. 


2nd May 2012 


Sealed Tenders are invited for the Making of 
Bullet Recovery Box for RFSLs Kannur and Thrissur 
so as to reach the Forensic Science Laboratory , 
Thiruvananthapuram on or before 12 Noon on 
1 -6 - 2012 . 

Tender No. — 3/ 12 - 13 . 

Name of Item with Quantity Required - Making of 
Bullet Recovery Boxes — 2 Nos. 

Approximate Price 60,000 . 
Cost of tender form — 400 + VAT 4 % . 

Date and time of tender opening - 1 -6 - 2012 , 
3 p. m . 


mentioned above, in the presence of the tenderers or their 
authorized representatives (with proof of identity ) who may 
be present at that time. 

Intending tenderes may , on application to the 
Director, Forensic Science Laboratory, Thiruvananthapuram , 
obtain requisite tender forms on which the tenders should 
be submitted. The rate is to be quoted in Indian Money. 
No advance payment can be made for procuring any of the 
above items. 

Application for tender forms should be accompanied 
by cash remittance price fixed for a form which is not 
refundable. The sale of tender form will be closed at 
4 . p .m . on 31-5 - 2012 . Cheques, Drafts, Postage Stamps, etc . 
will not be accepted towards the cost of forms, nor will 
the forms be sent by VPP . However money orders sent in 
the name of the Director, Forensic Science Laboratory, 
Thiruvananthapuram will be accepted . The amount should 
include the postage /courier charges for sending Tender 
Documents . The money order along with the request 
should reach Forensic Science Laboratory at least 7 days 
before the closing of the sale of the tender documents 
enabling as to sent the documents well in advance . 


The tenders should be superscribed with 
tender number and details of the items and addressed to 
the Director, Forensic Science Laboratory , 
Thiruvananthapuram , Kerala. Late tenders will not be 
accepted . The tenders will be opened at the time 


22nd MAY 2012] 


POLICE DEPARTMENT 


48 


ദർഘാസ് നമ്പർ 3/12 -13. 

ആവശ്യമായ സാധനവും ആവശ്യമായ അളവും - 
Making of Bullet Recovery Boxes - 2 Nos. 


| Earnest Money Deposit @ 1 % of the quoted value 
should be furnished in favour of Director, Forensic 
Science Laboratory , Thiruvananthapuram . The firms which 
are exempted from furnishing Earnest Money Deposit 
should produce a copy of relevant authorized documents 
for verification . 


മതിപ്പ് വില 


60 ,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില - 400 + VAT 4 %. 


Specifications of the items of tender shall be 
obtainable from Forensic Science Laboratory with the 
tender forms. The firms should also furnish the detailed 
specifications, make , brochures, technical support network 
in Kerala , etc . of the items along with tenders . The 
tenders without any detailed specifications of quoted 
items, brochures, make etc. will be rejected forthwith. The 
tenders without separate envelope and not superscribing 
the tender number etc . will be rejected . 


The tenders should also mention the details 
regarding warranty along with the tender documents . 
Preference will be given to the products quoted by the 
manufacturer or their authorized dealers having 
authorization from the original manufacturer. Similarly 
preferences will be given to the tenders having experience 
of supplying similar/ same items to Government Department, 
Organizations or Scientific Institutions. 


താല്പര്യമുള്ളവർ ഡയറക്ടർ, ഫോറൻസിക്ക് സയൻസ് 
ലാബോറട്ടറി, തിരുവനന്തപുരം- 10 എന്ന പേർക്കുള്ള 
അപേക്ഷയോടൊപ്പം ഓരോ ഇനത്തിലും പറഞ്ഞിട്ടുള്ള 
നിരക്കിൽ പണമടച്ച് ദർഘാസ് ഫോറങ്ങൾ ഫോറൻസിക്ക് 
സയൻസ് ലാബോറട്ടറിയിൽ നിന്ന് 31 - 5 - 2012 വൈകിട്ട് 
4 മണിവരെ വാങ്ങാവുന്നതാണ്. ടെൻഡർ സമർപ്പിക്കുമ്പോൾ 
രൂപയിലുള്ള വിലയുംകൂടി രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസുകൾ അയയ്ക്കുന്നവരുടെ പേരും ടെൻഡർ നമ്പരും 
രേഖപ്പെടുത്തി ഡയറക്ടർ, ഫോറൻ സിക്ക് സയൻ സ് 
ലാബോറട്ടറി, തിരുവനന്തപുരം- 10 എന്ന വിലാസത്തിൽ 1-6- 2012 
- ഉച്ചയ്ക്ക് 12 മണിക്കോ അ തിനുമുൻ പോ ലഭിക്കത്തക്ക 
വിധത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 1- 6 - 2012 
3 മണിക്ക് തദവസരത്തിൽ ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ 
അ വർ അധികാരപ്പെടുത്തിയിട്ടുള്ള പ്രതിനിധിയുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിനൊപ്പം, 
ദർഘാസ് തുകയുടെ ഒരു ശതമാനം വരുന്ന തുകയ്ക്കുള്ള 
നിരതദ്രവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റായി ഡയറക്ടർ, ഫോറൻസിക്ക് 
സയൻസ് ലാബോറട്ടറി, തിരുവനന്തപുരത്തിന്റെ പേർക്ക് 
മാറ്റാവുന്ന വിധത്തിൽ ഹാജരാക്കേണ്ടതും, നിരതദ്രവ്യം 
ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവർ അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
ടെൻഡറിനോടൊപ്പം ഹാജരാക്കേണ്ടതുമാണ്. 


As the items are urgently required , the selected 
bidder will have to supply the item within two weeks. In 
case there is any delay in supplying the items due to any 
pressing circumstances, the tenderers must cite adequate, 
justifiable grounds in writings. 


Specifications of the above item and more details 
can be obtained from Forensic Science Laboratory, 
Thiruvananthapuram . Samples will have to be submitted 
free of cost whenever necessary which can be returned 
only after the supply is effected . Police Department is not 
liable to send any individual communication . The rates 
quoted should be valid and firm till 1 -9-2012. 


- ബുള്ളറ്റ് റിക്കവറി ബോക്സസുകൾ അത്യന്താപേക്ഷിക 
മായതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ 
രണ്ടാഴ്ചയ്ക്കുള്ളിൽതന്നെ പ്രസ്തുതഇനങ്ങൾ ലഭ്യമാക്കേ 
ണ്ടതാണ്. സാധനങ്ങളുടെ സ്പെസിഫിക്കേഷനുകൾ ദർഘാസ് 
ഫോറത്തോടൊപ്പം ലഭ്യമാണ്. ദർഘാസിൽ രേഖപ്പെടുത്തുന്ന 
വില 1 - 9- 2012 വരെ മാറ്റമില്ലാതെ നിലനിർത്തേണ്ടതാണ്. 
വിശദമായ സ്പെസിഫിക്കേഷനും മറ്റ് വിവരങ്ങളും 
ഫോറൻസിക്ക് സയൻസ് ലാബോറട്ടറിയിൽ നിന്നും കേരള 
പോലീസ് വെബ്സൈറ്റിലും ലഭ്യമാണ്. 


The Director, Forensic Science Laboratory is 
empowered to reject any tender without assigning any 
reason . 


യാതൊരു കാരണവും ബോദ്ധ്യപ്പെടുത്താതെ ദർഘാസുകൾ 
നിരസിക്കുവാനുള്ള പൂർണ്ണ അധികാരം ഫോറൻസിക്ക് 
സയൻസ് ലാബോറട്ടറി ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


റീജണൽ ഫോറൻസിക്ക് സയൻസ്ലാബോറട്ടറികളിലേക്ക് 
ബുള്ളറ്റ് റിക്കവറി ബോക്സകൾ നിർമ്മിക്കുന്നതിനായി മുദ്രവച്ച 
ദർഘാസുകൾ 1- 6 - 2012 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി ഈ 
ആഫീസിൽ ലഭിക്കത്തക്കവിധത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 


Office of the Director of 
Forensic Science Laboratory 
| ( Police Department), 
Thiruvananthapuram . 


. 


( Sd .) 
Director. 


. 


22nd MAY 2012 ] 


POLICE DEPARTMENT 


49 


ലേലപ്പരസ്യം 


“ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ ലേലത്തിനുള്ള ടെണ്ടർ ” എന്ന് 
പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസുകൾ നൽകിയി 
ട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ടസമയത്ത് ഹാജരാകേണ്ടതാണ്. 


നമ്പർ ജി1-1598 / 2011/ പി. റ്റി. സി . 


2012 മേയ് 4. 


- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 
നിരതദ്രവ്യം കഴിച്ച് ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്ത് വച്ച് 
അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി 
ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം ബാക്കിതുകയും നിയമാ 
നുസൃതമായ വിൽപ്പനനികുതിയും പി . റ്റി. സി .യിലെ കാഷ്യർ 
വശം അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇലക്ട്രിക്കൽ 
സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിര 
പ്പെടുത്തിക്കഴിഞ്ഞ ശേഷം ലേല വസ്തുക്കൾക്കുണ്ടാവുന്ന നാശ 
ന ഷ ങ്ങ ൾക്ക് ഡിപ്പാർട്ട് മെന്റിന് യാതൊരു വിധ ഉത്ത ര 
വാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. 


കേരള പോലീസ് വകുപ്പ് വക തിരുവനന്തപുരം പോലീസ് 
ട്രെയിനിംഗ് കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെപ്പറയുന്ന 
ഉപയോഗശൂന്യമായ ഇലക്ട്രിക്കൽ സാധനങ്ങൾ 15 - 6 - 2012 - ന് 
11 മണിക്ക് പോലീസ് ട്രെയിനിംഗ് കോളേജ് പരിസരത്ത് വച്ച് 
പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നതാണ്. 
Sl. No . Items 

Quantity 
Emergency Lamp 

8 Nos. 
Stabilizer 

1 No. 
12V Battery 

3 Nos. 
Commando Torch 

6 Nos. 
Pedestal Fan 

2 Nos. 
Submercible Pump 1.5 HP 

1 No. 
Ceiling fan 

58 Nos. 
Tube set frame 

47 Nos. 
Exhaust fan 

1 No. 
Wall fan 

2 Nos. 
Table fan 

3 Nos. 
Motor starter 

1 No . 
Sodium vapour 

2 Nos. 
Main switch 

1 No . 
Fan regulator 

13 Nos. 
Halogen 

3 Nos. 
Electronic choke 

25 Nos. 
Electrical panel board 

1 No . 
Grinder 

3 Nos. 


- ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരുടെ തിരിച്ചറിയൽ 
രേഖകളും മേൽവിലാസം തെളിയിക്കുന്ന രേഖകളും ലേലം 
തുടങ്ങുന്നതിനു മുൻപുതന്നെ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥനെ 
കാണിച്ച് ബോദ്ധ്യ പ്പെ ടു ത്തേ ണ്ട താ ണ് . ഏതെങ്കിലും 
കാരണത്താൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിക്കിട്ടുന്നയാൾ 
ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
തുക സർക്കാ രിൽ മുതൽ കൂട്ടു ന്നതും ഇല ക് ടി ക്കൽ 
സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ 
ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ 
ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായിക്കിട്ടുന്ന 
തുകയ്ക്ക് മുൻലേലക്കാരൻ അവകാശി അല്ലാത്തതുമാണ്. 
-- മേൽക്കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സാധ ന ങ്ങൾ 
ഏതെങ്കിലും പ്രവൃത്തി ദിവസം ഓ ഫീസ് സമയത്ത് 
പി. റ്റി . സി .യിലെ ക്വാർട്ടർ മാസ്റ്ററുടെ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്. പോലീസ് ട്രെയിനിംഗ് കോളേജ് 
പ്രിൻസിപ്പാളിന് യാതൊരു കാരണവും കൂടാതെ ലേലം 
മാറ്റിവയ്ക്കാവുന്നതും അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
കൃത്യസമയത്ത് ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് 100 നിരതദ്രവ്യം 
ലേല സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
കൊടുക്കുന്നതുമാണ്. 


പോലീസ് ട്രെയിനിംഗ് കോളേജ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
വൈസ് പ്രിൻസിപ്പാൾ, 

- പി. റ്റി. സി. 


ലേലപ്പരസ്യം 


നമ്പർ ഇ2 - 30925/ 2011/ സി. 


2012 മേയ് 2. 


- 14- 6 -2012 വൈകുന്നേരം 5 മണിക്ക് മുൻപായി കിട്ടത്തക്ക 
വണ്ണം സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ 
മുഖേനയോ പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാളിന് 
സമർപ്പിക്കാവുന്നതാണ്. ദർഘാസുകൾ വെള്ളക്കടലാസിലെഴുതി 
നിരതദ്രവ്യം പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പാളിന്റെ 
ഓ ഫീസിൽ മുൻകൂർ അടച്ചതിന്റെ രസീത് അല്ലെങ്കിൽ 
നിരതദ്രവ്യം പ്രിൻസിപ്പാൾ, പോലീസ് ട്രെയിനിംഗ് കോളേജിന്റെ 
പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ അടച്ചതിന്റെ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം സമർപ്പിക്കാ വു ന്ന താ ണ്. 
ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള കവറി നു മുകളിൽ 


- കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയി 
ലു ള്ള തും കണ്ണൂർ സായു ധ സേ നാ വി ഭാഗം ഡെപ്യൂട്ടി 
കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ 
ചേർത്തിട്ടുള്ള ഉപയോഗശൂന്യമായ വസ്തുക്കൾ 23 -5 - 2012 -ാം 
തീയതി രാവിലെ 11.30 മണിക്ക് കണ്ണൂർ സായുധ സേന 
ആസ്ഥാനത്ത് വച്ച് ദർഘാസ്/ പരസ്യലേലം വഴി വിൽപ്പന 
നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 


22nd MAY 2012] 


POLICE DEPARTMENT 


50 


ലേലം അ നു വാദിക്കു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പായി 

- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് സ്ഥിര 
മേൽപ്പറഞ്ഞ വസ്തുക്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യമായ 

പ്പെടുത്തിക്കൊണ്ടയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 
- 2,358 ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് യാണെങ്കിൽ ടിയാൻ അടച്ച സംഖ്യ സർക്കാരിലേക്ക് മുതൽ 
രശീതി വാങ്ങിച്ചിരിക്കേണ്ടതാണ്. 

കൂട്ടുന്നതും പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ 

ലേലത്തിന് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം മുൻലേലക്കാരനിൽ 
| 1. MT Spare Parts 

- 114 Items 

നിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി ലഭിക്കുന്ന 

തുകയ്ക്ക് മുൻ ലേലക്കാരന് യാതൊരു വിധ അവകാശമോ 
2. Tyre Size ( Various type) - 86 Nos. 

അർഹതയോ ഉണ്ടായിരിക്കുന്നതുമല്ല. 
3. Tyre Flape (Various size) - 20 Nos. 

- ലേലത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വസ്തുക്കൾ ലേല 
4. Waste Oil 

- 1200 Ltr. 

തീയതിക്ക്മുമ്പുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് 

സമയത്ത് ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ അനുമതിയോടെ പരിശോധി 
5. Oil Cans 

- 50 Nos. 

ക്കാവുന്നതാണ്. യുക്തമല്ലെന്ന് തോന്നുന്നപക്ഷം യാതൊരുവിധ 

മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തി 
മേൽപ്പറഞ്ഞ വസ്തുക്കളുടെ വിൽപ്പനയ്ക്ക് മുദ്രവെച്ച 

വെ യ്ക്കു ന്ന തിനും ലേലം/ ദർഘാസ് അസ്ഥിര പ്പെ ടു 
ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ ലേലത്തിന് 

ത്തുന്നതിനും ലേല നടപടിക്രമങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും 
ഒരു മണിക്കൂർ മുൻപു വരെ ഡെപട്ടി കമാ ണ്ട ന്റിന്റെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരമുണ്ടായിരിക്കു 
ആഫീസിൽ സ്വീകരിക്കും. കവറിനുമുകളിൽ ഡിപ്പാർട്ടുമെന്റ് ന്നതായിരിക്കും. ലേലം സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പോലീസ് 
വാഹനം സംബ ന്ധിച്ച വസ്തു ക്കൾ എന്നു വ്യക്ത മായി മേധാവിയുടെ തീരുമാനം അന്തിമമായിരിക്കും. 
എഴുതേണ്ടതാണ്. ലേലം കൊണ്ടയാൾ മുഴുവൻ ലേലതുകയും 
ഡെപ്യൂട്ടി കമാണ്ടന്റിന്റെ കാര്യാലയത്തിൽ അടച്ച് രശീതി ജില്ലാ പോലീസ് ഓഫീസ്, 

( ഒപ്പ്) 
കൈപ്പറ്റേണ്ടതാണ്. 

കണ്ണൂർ. 

ജില്ലാ പോലീസ് മേധാവി. 


ന 


ന 


